Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL /TV ( N )/ 12/ 2009 - 2011 


RNMENT 


സം 


KERALA 


* 


LSMENT OF KEP 


4 ജി 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


23rd February 2010 
2010 ഫെബ്രുവരി 23 
4th Phalguna 1931 
1931 ഫാൽഗുനം 4 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 


മ്യൂസിയം മൃഗശാലാ വകുപ്പ് 
പുനർദർഘാസ് പരസ്യം 

- 3. സാധനങ്ങൾ പരാതിക്കിടയില്ലാത്തവിധം ഇടവേളയില്ലാതെ വാങ്ങി 

സൂക്ഷിക്കേണ്ടതും തിരിച്ച് അതാത് വ്യക്തികൾക്ക് നൽകേണ്ടതു 
നമ്പർ എം . ഇസഡ്. ( ഇ ) - 7158 / 2007 . 2010 ഫെബ്രുവരി 9. മാണ്. 


തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലയിലെ ക്ലോക്ക് 4, ഗാർഡൻ സൂപ്രണ്ടിന്റെ വിദഗ്ധാഭിപ്രായത്തിന്റെയും നിർദ്ദേശത്തി 
റൂം 1 - 4 - 2010 മുതൽ 31 - 3 - 2011 വരെ താഴെ പറയുന്ന 

ന്റെയും അടിസ്ഥാനത്തിൽ ക്ലോക്ക് റൂം പ്രവർത്തിപ്പിക്കേണ്ടതാ 
നിബ ന്ധ ന കൾക്ക് വിധേ യ മായി മലാ ദാ യ ത്തിന് 

- ണ്. 
പ്രവർത്തിപ്പിക്കുന്നതിന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട 

? 5. ക്വട്ടേ ഷൻ പിടിക്കുന്ന കരാ റു കാ രൻ ക്വട്ടേ ഷൻ തുക 
പ ര ി ച യ സ സ സ ര ാ യ 

അഡ്വാൻസായി ഡിപ്പാർട്ട്മെന്റിന് നൽകേണ്ടതാണ്. 
കരാറുകാരിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളു 
ന്നു . 

6. നട ത്തിപ്പിൽ എന്തെ ങ്കിലും അസൗകര്യം ഉണ്ടാകു ന്ന പക്ഷം 
ഗാർ ഡ ൻ 

സൂപണ്ട് വഴി യായി ഉട നടി 
നിബന്ധനകൾ 

ഡയറക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. 


1. ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കുന്ന വസ്തു ക്കൾക്ക് 

സ ന്ദ ർ 
ക രിൽ നിന്നും 2 രൂപയിൽ കൂടുതൽ വാങ്ങാൻ 
പാടില്ല . 


2. എല്ലാ ദിവസവും രാവിലെ 8.45 മുതൽ വൈകിട്ട് 

7 മണി വരെ ക്ലോക്ക് റൂം പ്രവർത്തിക്കേണ്ടതാണ്. 


7 . 


ഈ ഓഫീസിലെ പോലീസ് എയിഡ് പോസ്റ്റിന്റെമ്യൂസിയം മൃഗശാല , 
സഹായ സഹ ക ര ണം ആ വ ശ്യ മായ സമയത്ത് ഡയറക്ടറുടെ കാര്യാലയം, 
തേടാവുന്നതാണ്. 

-- തിരുവനന്തപുരം. 


( ഒപ്പ്) 

ഡയറക്ടർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


8. ക്ലോക്ക് റൂം നടത്തിപ്പ് സംബന്ധിച്ച് ഡയറക്ടർക്ക് ഏത് 

സമ യത്തും പുന രാ ലോ ചന നട ത്താ വു ന്നതും, 
അതിൻമേൽ എടുക്കുന്ന തീരുമാനം അന്തിമവുമായിരി 
ക്കും . 


9. 


വകുപ്പു ദോ ഗസ്ഥ രുടെ നിർദ്ദേ ശ ങ്ങൾ കൃത്യമായി 
പാലിച്ചു കൊണ്ടും പൊതു ജ ന ങ്ങ ളിൽ നിന്നും 
യാതൊ രു വിധ പരാ തി ക്കി ടനൽകാ തെയും 
വകുപ്പിന് തൃപ്തികരമാകത്തക്കവിധത്തിലും വേണം 
ക്ലോക്ക് റൂം പ്രവർത്തിപ്പിക്കേണ്ടത്. 


10 . -- ക്ലോക്ക് റൂമിന്റെ പ്രവർത്തനം കാര്യ ക്ഷ മ മ ല്ലെന്ന് 
കണ്ടാൽ നഷ്ടപരിഹാരം ഈടാക്കി കരാർ റദ്ദ് ചെയ്യു 
ന്നതിനുള്ള പൂർണ്ണ അധികാരം ഡയറക്ടറിൽ നിക്ഷി 
പ്തമായിരിക്കും. 


ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ ആയിരിക്കണം 
അയ ക്കേ ണ്ട ത് . ടെണ്ടർ ഫോമുകൾ 22- 2 - 2010 മുതൽ 
25- 2-2010 വൈകുന്നേരം 3.30 മണിവരെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച് മുദ്രവച്ച ദർഘാസുകൾ 27 - 2 - 2010 
ഉച്ചയ്ക്ക് 1 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
3.30 - ന് ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ അവർ ചുമതല 
പ്പെടുത്തുന്നവരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


- ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ മ്യൂസിയം മൃഗശാലാ 
വകുപ്പ് ഡയറക്ടറുടെ പേരിൽ അപേക്ഷ നൽകേണ്ടതും 
ഫോമിന്റെ വില യായ 4 00 രൂപയും 12. 5 % വാറ്റും 
ഡ്യൂപ്ലിക്കേറ്റിന് 200 രൂപയും 12.5 % വാറ്റും ഒടുക്കേണ്ടതാണ്. 
ക്വാട്ട് ചെയ്ത തുകയുടെ 20 % വരുന്ന തുകയ്ക്ക് സമാനമായ 
സോൾവൻസി സർട്ടിഫിക്കറ്റ് ടെണ്ടറിനോടൊപ്പം വയ്ക്കേ 
ണ്ട താ ണ് . ടെണ്ടർ ഫോമുകൾ കൈമാറാവു ന്ന ത ല്ല . 
കൂടാതെ ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % നിരതദ്രവ്യമായി 
ഡയറക്ടറുടെ പേരിൽ മാറാവുന്ന ഡി. ഡി . യും ടെണ്ടർ 

- 

1 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടറുകൾ യാതൊരു 
കാരണവും കൂടാതെ നിരസിക്കാനും മാറ്റിവയ്ക്കാനുമുള്ള 
അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ഇതിനെക്കുറി 
ച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരുവനന്ത പുരം മ്യൂസിയം 
മൃഗശാലാ ഡയറക്ടറേറ്റിൽ നിന്നും പ്രവർത്തിസമയങ്ങളിൽ 
അറിയാവുന്നതാണ്. 


